Reg. Ko LTV21 


Government ofKerala 

1979 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd December 1979 
Vol. XXIV ] Trivandrum ,Monday , 

[No. 866 
12th Agiahayana 1901 (Saka ) 
GOVERNMENT OF KERALA 
Water and Transport Transport B ) Department 

DECLARATIONS 

(1) 
No. 26553 / T B2/79/ W & T . Dated, Trivandrum , 30 th November , 1979 . 

Whereas in exercise of the powers conferred by clause (1) of 
Article 258 of the Constitution , the President has in his Notification 
No. 2 /4 /1963/Judl. II dated 31-5-1963 entrusted the Government of Kerala 
with their consent the functions of the Central Government under the 
Kerala Land Acquisition Act, 1961 (Act 21 of 1962) in relation to 
acquisition of lands for the purpose ofthe Union in this state . 

And whereas under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the Act shall not apply to the land 
specified in the Schedule below ; 

And whereas the Government are satisfied that the said land has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under section 6 of the 
Act that the land specified in the schedule below and measuring 0.0439 
Hectare be the same a little more less, is needed for a public purpose , 
to wit, for doubling rail track between Shoranur and Mullurkara 
and under section 7 of the Act direct the Special Talisildar 

(LA ), 
33 /4443 /V . 


2 


Railways Trichur -3 to take order for the acquisition of 
the land. Further, under subsection (1) of section 19 of the Act the 
Government direct that the Collector may take possession of the land on 
the expiry of fifteen days from the date of publication of the notice 
mentioned in subsection (1) of section 9 of the Act. 

A plan of the land is kept in the office of the Special Tahsildar (LA ) , 
Railways Trichur, and may be inspected at any time during office hours. 

ഭരണഘടന 258-ാം വകുപ്പ് (1 ) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ൾ വിനിയോഗിച്ച് രാഷ്ടപതി യൂണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961- ലെ 
കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21-ാം ആക്ററ്) പ്രകാരം കേന്ദ 
ഗവൺമെൻറിൻറ പാത്തികൾ തൻ 31-5-1963-ാം തീയതിയിലെ 2/4/1963 
ജഡീഷ്യൽ II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺ 
, മ ൻറിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് (പസ്തുത സംഗതിയുടെ അടിയന്തിര സ്ഥിതി പരിഗണിച്ച് 
ആക°ററ° 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
പൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; . 

( പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

കേരള ഗവൺമെൻറ താഴെകാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0.0439 ഹെക്ടാർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കുറവോകൂടുതലോആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ഷൊർണ്ണൂരിനും മുളളൂർ കരയ്ക്കും ഇടയ്ക്ക 
റയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന് ആ വ ശ ്യ മ റ ക ണ ന ആ കററ 6 -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടു 
ക്കുന്നതിനുള്ള ഉത്തരവ് സ്വീകരിപ്പാൻ് ആക്റ് 7 -ാം വകുപ്പു പ്രകാരം 
തശ്ശൂർ റയിൽവേ ലാൻഡ അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ 
എന്ന ആളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന.. 

9 -ാംവകുപ്പ് 
(1 ) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന 

നോട്ടീസ 

പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കളക്ററർക്ക് 

ആ ഭൂമി 
കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് (1 ) -ാം 
ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സഥലത്തിൻറ പ്ളാൻ തൃശ്ശൂർ റയിൽവേ ലാൻഡ് അക്വിസിഷൻ 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന 

ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 
District - Trichur 

Taluk - Talapilly 
Village - Cheruthuruthy 

BlockNo . 159 

( The extent given is approximate) 
Serial Survey Description 

Extent in 
No. No. 

Hectare 
1 433/2 

0.0439 


ആക്ററ് 


Dry 


3 


to 


(2 ) 
No. 26554| TB2/ 79/ W & T 

Dated , Trivandrum , 1st December 1979 . 
Whereas in exercise of the powers conferred by clause (1 ) of 
Article 258 of the Constitution , the President has, in his Notification No. 
2/4/63 Judl. II dated 31-5-1963 entrusted the Government of Kerala , 
with their consent, the functions of the Central Government under 
the K : rala Land Acquisition Act , 1961 (Act 21 of 1962), in relation 
acquisition of lands for the 

p it pose of the 

Union in this 
State ; 

And whereas in lor subsection (4 ) of section 19 of the said Act the 
Government of Kerala huva dir :cted that in view of the urgency of the 
case, the provisions of section 5 of the Act shall not apply to the lands 
specified in the Schedule below ; 

And whercas the Government are satisfied that the said lands have to 
be acquired for a public purpose ; 

The Government of Kerala hereby declare under Section 6 of the Act 
that the lands specified in the Schedule below and mcasuring 0.0170 Hectare 
be the same a little more or less , are needed for a 

public 
purpose, to wit for Doubling rail track between Shornur and Mullurkara and 
under section 7 of the Act directs the Special Tahsildar (LA )Railways Trichur 
to take order for the acquisition of the lands. Further, under sub -section 
(1 ) of section 19 of the Act the Government direct that the Collector may 
take possession of the lands on the expiry of fifteen days from the date of 
publication of the notice mentioned in subsection (1) of section 9 of the Act. 

A plan of the lands is kept in the office of the Special Tahsildar (LA ), 
Railways, Trichur and may be inspected at any time during office hours. 

ഭരണഘടന 258-ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയന്റെ ആവശ്യത്തിനായി 
ഈ സം സ്ഥാനത്ത ഭൂമി വിലക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം, 
1961 - ലെ കേരള സ്ഥലമെടുപ്പ്, ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) , 
( പകാരം കേന്ദ്ര ഗവൺമെൻറിൻറ പ്രവർത്തികൾ തൻ 31-5-1963 -ാം തീയതി 
യിലെ 2| 4|63 ജുഡീഷ്യൽ II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, 
ആ ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും ; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ്(4) എം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ 

വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും ; 

പസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 
കേരള ഗവൺമെൻറ് താഴെ 

കാണുന്ന 

പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0 : 0170 ഹെക്ടാർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത്അത് തന്നെയോ, 
അതിൽ അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് കൊർണ്ണൂരിനും മുള്ളൂർക്കരയ്ക്കും ഇടയ ° ° റയിൽ 
പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്നു ആക്ററ് 6-ാം വകുപ്പു പ്രകാര 


4. 


ആക്റ 


7 -ാം 


ആക്റ 


ഇതിനാൽ പ്രഖ്യാപിക്കുകയും, : ആ ഭൂമി 

വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് സ്വീകരിപ്പാൻ 

വകുപ്പു പ്രകാരം ത ശ ° ശൂർ 
റയിൽവേ ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന 
ആളോട് നിർദേശിക്കുകയും ചെയ്യുന്നു . 

9 -ാം വകുപ്പ് 
(1 ) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന് നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതിമുതൽ പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശ 

പ്പെടുത്താവുന്നതാണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
( പകാരം ഗവൺമെൻറ ° നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 
സഥലത്തിൻറ പ്ലാൻ തൃശ്ശൂർ റയിൽവേ ലാൻറ 

അക്വിസി 
ഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആ ഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 
District - Trichur, 

Taluk - Talapilly . 
Village - Cheruthuruthy . 

( Block No.157) 

( The extent given is approximate) 
Serial No. Survey No. 

Description 

Extent in 

Hectare 
425/2 

Dry 

0.0130 
750/2 

0.0020 
3 750/3 

0.0020 


2 


23 


Total 


| 0.0170 


By order of the Governor, 
P. SANKARAN NAIR , 

Additional Secretary. 


PRINTED AND PUBLIIHED BY THE S. G. P. AT THE COVERNMENT PRESS 

TRIVANDRUM, 1979. 


Reg . No. KL / TVAS 


Government of Kerala 

1979 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd December 1979 
Vol. XXIV ] 2 Trivandrum , Monday , 

12th Agrahayana 1901 


[No.863 


GOVERNMENT OF KERALA 

Election Department 


NOTIFICATION 


No. 10095 / EL1/79 /Elec . , 

Dated , Trivandrum , 3rd December 1979. 
Notification No. F. 13 (7) /79-Leg. II dated 3-12-1979 of the Secretary 
to the Government of India , Ministry of Law , Justice & Company Affairs 
and Notifications Nos. 464/79 dated 3-12-1979 and 464/79 (1) dated 3-12-1979 
of the Election Commission of India and the Malayalam , Tamil and Kannada 
versions of all the above notifications are hereby republished . 


By order, 


J. S. JESUDHASAN, 
Special Secretary (Home) & 

Chief Electoral Officer. 


RINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1979. 
3 /4427 /MC. 


2 


MINISTRY OF LAW , JUSTICE AND COMPANY AFFAIRS 
(LEGISLATIVE DEPARTMENT) 

New Delhi, Dated , 3rd December , 1979 

Agrahayana 12 , 1901 ( S ) 


NOTIFICATION 


T 


S. O. Whereas the House of the People was dissolved by the 
President under sub- clause (b ) of clause (2) of article 85 of the Constitution 
on the 22nd August, 1979 ; 

And whereas a general election has to be held for the purpose of consti 
tuting a new House ; 

Now , therefore, in pursuance of sub-section (2 ) of section 14 of the 
Representation of the People Act, 1951 (43 of 1951), the President is hereby 
pleased to call upon all the parliamentary constituencies to elect members in 
accordance with the provisions of the said Act and of the rules and orders 
made thereunder. 


[No. F. 13 (7) /79 -Leg . II] 

(Sd.) 
R. V. S. PERI SASTRI, 
Secretary to the Government of India , 


ELECTION COMMISSION OF INDIA 


New Delhi, Dated, 3rd December, 1979 

Agrahayana 12, 1901 ( S ) 
NOTIFICATION 


S.O. 

Whereas the President of India has, by notification published in 
theGazette of India on the 3rd December, 1979 , called upon all parliamentary 
constituencies to elect members to the House of the People ; 

Now , therefore, in pursuance of section 30 of the Representation of the 
People Act , 1951 (43 of 1951), the Election Commission hereby appoints 
with respect to each of the said elections 
(a) the 10th December, 1979 (Monday ), as the last date for making 

nominations; 
(b ) the 11th December, 1979 ( Tuesday), as the date for scrutiny of 

nominations; 
(c) the 13th December, 1979 ( Thursday), as the last date for withdrawal 

of candidatures ; 


3 


(d ) from cach parliamentary constituency specified under cach State 

in column 1 of the Schedule below , the date or dates specified against 
the said parliamentary constituency in column 2 thereof as the 
date or dates on which a poll shall, if necessary , be taken in that 
constituency or in the area comprised within the assembly 

constituency specified in column 3 against each of the dates ; and 
(e) the 10th January, 1980 ( Thursday), as the date before which the 
election shall be completed . 

SCHEDULE 


Date of Poll 


Serial No. and 
Name of Parliamentary 
Constituency 

(1 ) 


Serial No. and 
Name of Assembly 
Constituency 

(3 ) 


( 2 ) 


9. KERALA 


1 . Kasaragod 6th January, 1980 (Sunday ) 
2 . Cannanore 6th January, 1980 (Sunday) 
3 . Badagara 3rd January, 1980 (Thursday) 
4 . Calicut 

3rd January, 1980 (Thursday ) 
5 . Manjeri 3rd January, 1980 ( Thursday ) 
6 . Ponnani 

3rd January, 1980 (Thursday) 
7 . Palghat 

6th January , 1980 (Sunday ) 
8 . Ottapalam (SC ) 6th January , 1980 (Sunday) 
9 . Trichur 

3rd January, 1980 (Thursday) 
10 . Mukundapuram 3rd January , 1980 ( Thursday) 
11 . Ernakulam 6th January, 1980 (Sunday ) 
12. Muvattupuzha 6th January, 1980 (Sunday ) 
13 . Kottayam 3rd January, 1980 ( Thursday) 
14 . Idukki 

6th January, 1980 (Sunday ) 
15 . Alleppey 6th January , 1980 (Sunday) 
16 . Mavelikara 6th January , 1980 (Sunday) 
17 . Adoor ( SC ) 

3rd January, 1980 (Thursday) 
18 . Quilon 

3rd January , 1980 ( Thursday ) 


4 


(3 ) 


(1 ) 
19 . 


Chirayinkil 
Trivandrum 


( 2 ) 
3rd January , 1980 ( Thursday) 
3rd January , 1980 ( Thursday ) 


20 . 


[No. 464/79 ] 
By order, 

( Sd .) 
K. GANESAN , 

Secretary. 
ELECTION COMMISSION OF INDIA 


New Delhi, Dated, 3rd December, 1979 

Agrahayana 12, 1901 (S ) 


NOTIFICATION 
S.O. In pursuance ofsection 56 of the Representation of the People 
Act, 1951 (43 of 1951), the Election Commission hereby fixes the hours of poll 
specified in column 2 of the Table below as the period during which a poll 
shall, if necessary, be taken at the election to the House of the People to be 
held in the State specified in column 1, in pursuance of the President s Notifi 
cation published in the Gazette of India , Extraordinary, Part II, Section 3 (ii ), 
dated 3rd December, 1979 . 

TABLE 


Hours of Poll 


Name of State ) 
Union Territory 

( 1) 


( 2 ) 


9. Kerala 


8.00 a.m. to 4.00 p.m. 


[No. 464/79 (1 ) ] 

By order, 

(Sd.) 
K. GANESAN, 

Secretary. 


നിയമവും നീതിന്യായവും കമ്പനി കാര്യവും മന്തികാര്യാലയം 

( നിയമനിർമ്മാണ വകുപ്പ്) 


ന്യൂഡൽഹി, 1979 ഡിസംബർ 3 
ശകവർഷം 1901 അഗ്രഹായന 12 . 


വിജ്ഞാപനം 


എസ്.ഒ............ ഭരണഘടന 85 -ാം വകുപ്പ്. ( 2) -ാം ഖണ്ഡം ( ബി ) 
ഉപഖണ്ഡപ്രകാരം പ്രസിഡന്റ് 1979 ആഗസ്ററ് 22 -ാം തീയതി ലോകസഭ 
പിരിച്ചുവിട്ടതിനാലും; 

പുതിയ സഭ രൂപീകരിക്കേണ്ട ആവശ്യത്തിനായി പൊതു തിരഞ്ഞെടുപ്പ് 
നടത്തേണ്ടതായിട്ടുള്ളതിനാലും; 

ഇപ്പോൾ , അതുകൊണ്ട്,1951- ലെ ജനപ്രാതിനിധ്യ ആക്ററ് (1951- ലെ 
43) 14 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പനുസരിച്ച് സിഡൻറ് എല്ലാ 
പാർലമെൻറു നിയോജകമണ്ഡലങ്ങളോടും ( പസ്തുത ആക്ററിലേയും 
അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലെയും ഉത്തരവുകളിലെയും വ്യവ 
സ്ഥകളനുസരിച്ച് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


( നമ്പർ എഫ ° 13 ( 1) 79 - ലെ ജി . 11) 


( ഒപ്പ്) 
ആർ. വി . എസ്. പെരിശാസ്തി, 
ഇൻഡ്യാഗവൺമെൻറ് സെക്രട്ടറി . 


ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മീഷൻ 


ന്യൂഡൽഹി, 1979 ഡിസംബർ 3 
ശകവർഷം 1901 അ ഗഹായന 12, 


വിജ്ഞാപനം 


എസ്.ഒ ............ ഇൻഡ്യൻ ( പ്രസിഡൻറ 1979 ഡിസംബർ 3 -ാം 
തീയതിയിലെ ഇൻഡ്യാഗസററിൽ പരസ്യപ്പെടുത്തിയ വിജ്ഞാപനംമൂലം എല്ലാ 
പാർലമെൻറു നിയോജകമണ്ഡലങ്ങളോടും ലോകസഭയിലേക്ക് അംഗങ്ങളെ 
തിരഞ്ഞെടുക്കുന്നതിന് ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ; 


6 


( ബി) 1979 


( സി ) 


ഇപ്പോൾ , അതിനാൽ, 1951 - ലെ ജനപ്രാതിനിധ്യ ആക്ററ് (1951 - ലെ 
43) 30 -ാം വകുപ്പനുസരിച്ച് 

തിരഞ്ഞെടുപ്പു 

കമ്മീഷൻ 

മേൽപ്പറഞ്ഞ 
തിരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിനേയും സംബന്ധിച്ച് 
( എ ) 1979 ഡിസംബർ10 -ാം തീയതി ( തിങ്കളാഴ്ച ) നാമനിർദ്ദേശം 
ചെയ്യുന്നതിനുള്ള അവസാന തീയതിയായും, 

ഡിസംബർ 11 ( ചൊവ്വാഴ്ച ) നാമനിർദ്ദേശം 
സൂക്ഷ്മപരിശോധന ചെയ്യുന്നതിനുളള തീയതിയായും, 
1979 ഡിസംബർ 13 വ്യാഴാഴ്ച ) സ്ഥാനാർത്ഥിത്വം 
പിൻവലിക്കുന്നതിനുളള അവസാന തീയതിയായും, 
ഓരോ സംസ്ഥാനത്തിനും താഴെ പട്ടികയിൽ 1 -ാം കോളത്തിൽ 
പറഞ്ഞിട്ടുളള ഓരോ പാർലമെൻറു നിയോജകമണ്ഡലത്തിൽ 
നിന്നും, അതിനെതിരെ 2 -ാം കോളത്തിൽ പറഞ്ഞിട്ടുളള തീയ 
തിയോ തീയതികളോ പ്രസ്തുത നിയോജകമണ്ഡലത്തിലോ 
അഥവാഓരോ തീയതിക്കുമെതിരെ. 3 -ാം കോളത്തിൽ പറഞ്ഞി 
ട്ടുളള അസംബ്ലി നിയോജകമണ്ഡലത്തിനുളളിൽപ്പെടുന്ന പ്രദേ 
ശത്തോആവശ്യമുളളപക്ഷ ം , പോൾ എടുക്കേണ്ട തീയതിയായോ 

തീയതികളായോ, 
( ഇ ) 

1980 ജനുവരി 10 വ്യാഴാഴ്ചയ്ക്കു മുൻപ്) തിരഞ്ഞെടുപ്പ് 
പൂർത്തിയാക്കേണ്ട തീയതിയായും, 


( ഡി) 


ഇതിനാൽ നിശ്ചയിച്ചിരിക്കുന്നു . 


പട്ടിക 


ക 


പാർലമെൻറ് നിയോജക 
മണ്ഡലത്തിന്റെ പേരും 

( കമ നമ്പരും 


പോൾ എടുക്കേണ്ട അസംബ്ലി നിയോജക 
തീയതി 

മണ്ഡലത്തിന്റെ പേരും 

കമനമ്പരും 


( 1) 


( 3) 


tt 


9. കേരളം 


1 . 
2 , 


3 , 


കാസർകോട 
കണ്ണൂർ 
വടകര 
കോഴിക്കോട 
മഞ്ചരി 


1980 ജനുവരി 6 ( ഞായർ) 
1980 ജനുവരി 6 ( ഞായർ) 
1980 ജനുവരി 3 വ്യാഴം) 
1980 ജനുവരി 3 വ്യാഴം) 
1980 ജനുവരി 3 ( വ്യാഴം) 


4 . 


6 , 


7 


(1) 


(2 ) 


( 3) 


6 . 
7 . 


8 . 


9 . 


1 0 . 
11 . 
12. 
13 . 
14 , 
15 , 
16. 


പൊന്നാനി 

1980 ജനുവരി 3 ( വ്യാഴം) 
പാലക്കാട 

1980 ജനുവരി 6 ( ഞായർ) 
ഒററപ്പാലം ( പട്ടികജാതി) 1980 ജനുവരി 6 ( ഞായർ) 
തൃശ്ശൂർ 

1980 ജനുവരി 3 ( വ്യാഴം) 
മുകുന്ദപുരം 

1980 ജനുവരി 3 ( വ്യാഴം) 
എറണാകുളം 

1980 ജനുവരി 6 ( ഞായർ) 
മൂവാറ്റുപുഴ 

1980 ജനുവരി 6 ( ഞായർ) 
കോട്ടയം 

1980 ജനുവരി 3 (വ്യാഴം) 
ഇടുക്കി 

1980 ജനുവരി 6 ( ഞായർ) 
ആലപ്പുഴ 

1980 ജനുവരി 6 ( ഞായർ) 
മാവേലിക്കരെ 

1980 ജനുവരി 6 ( ഞായർ) 
അടൂർ ( പട്ടികജാതി) 1980 ജനുവരി 3 ( വ്യാഴം) 
കൊല്ലം 

1980 ജനുവരി 3 (വ്യാഴം) 
ചിറയിൻകീഴ 

1980 ജനുവരി 3 ( വ്യാഴം) 
തിരുവനന്തപുരം 

1980 ജനുവരി 3 ( വ്യാഴം) 


17. 
1 8 . 


19. 
20 , 


2 


t 31 


ക 


(നമ്പർ 464179 ) 


ഉത്തരവിൻ പ്രകാരം , 


(ഒപ്പ്) 
കെ . ഗണേശൻ, 
സെക്രട്ടറി. 


ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മീഷൻ 


ന്യൂഡൽഹി , 1979 ഡിസംബർ 3 
ശകവർഷം 1901 അഗഹായന 12, 


വിജ്ഞാപനം 


എസ്.ഒ......... .1951 - ലെ ജനപ്രാതിനിധ്യ ആക്ററ് ( 1951 - ലെ 43) 
56 -ാം വകുപ്പനുസരിച്ച് 

1979 ഡിസംബർ 3 -ാം തീയതിയിലെ ഇൻഡ്യ 


അസാധാരണ ഗസററിൽ 2 -ാം ഭാഗത്ത് 3 (ii) -ാം വിഭാഗത്തിൽ പ്രസിദ്ധ 
പ്പെടുത്തിയ (പ്രസിഡൻറിൻ വിജ്ഞാപനപ്രകാരം 1 -ാം കോളത്തിൽ 
പറഞ്ഞിട്ടുളള സംസ്ഥാനത്ത ലോകസഭയിലേക്കുളള തിരഞ്ഞെടുപ്പിൽ, 
ആവശ്യമാണെങ്കിൽ പോൾ എടുക്കുന്നതിന്, താഴെ പട്ടികയിൽ 2 -ാം 
കോളത്തിൽ പറഞ്ഞിരിക്കുന്ന സമയം തിരഞ്ഞെടുപ്പു കമ്മീഷൻ ഇതിനാൽ 
നിശ്ചയിക്കുന്നു . 


പട്ടിക 


പോൾ സമയ 


സംസ്ഥാനത്തിന്റെ 

പേര 


(1) 


( 2 ) 


* * * 


* * * 


* * * 


* * * 


* * * 


9 . 


കേരളം 


രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 
4 മണിവരെ. 


*** 


** * 


*** 


*** 


** * 


( നമ്പർ 464/19 ( 1) 


ഉത്തരവിൻ പ്രകാരം, 


( ഒപ്പ്) 
കെ . ഗണേശൻ, 
സെക്രട്ടറി. 


Reg . No E.LTV:12 


Governm ni ofKerala 

1979 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


(1 ) of 


3rd December 1979 
Vol. XXIV ] Trivandrum , Monday , 

[No. 864 
12th Agrahayana 1901 (Saka ) 
GOVERNMENT OF KERALA 
Public Works & Electricity (D ) Department 

NOTIFICATION 
No.43712 /D1/79/PW . 

Dated , Trivandrum , 30th November 1979 . 
Whereas in exercise of the powers conferred by clause 
Article 258 of the Constitution , the President has in Notification No. 
2-4-63 Juld . II dated 31-5-1953 entrusted the Government of Kerala 
with their consent the functions of the Central Government under the 
Kerala Land Acquisition Act, 1961 (Act 21 of 1962) in relation 
to the acquisition of lands for the purpose of the Union in the Kerala 
State. 

And whereas it appears to the Government ofKerala that the 
lands specified in the schedule below arc nceded or are likely to be 
needed for a public purpose to wit for the formation of Block 
20 - D of New National Highway, 47 (required for 75 M. M. B. M. 
work ) notice to that effect is hereby given to all whom it may concern 
in accordance with the provisions of Scc. 3 (1) of the said Act. 

Under Subsection (4 ) of Section 19 of the said Act the Government 
direct that in view of the urgency of the case the provisions of section 5 of 
the Act shall not apply to this case. 

comes 258-•• 01833 ° ( 1)-0 . momwood mobangs mw ? 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി യൂണിയന്റെ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 

33 /4440 /V . 


2 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962 - ലെ 21-ാം ആക്ററ്) 
പകാരം കേന്ദ്ര ഗവൺമെൻറിൻറ ( പവ്യത്തികൾ 31-5-1963 -ാം തീയതി 
യിലെ 2-4-63/ മൂഡീഷ്യൽ II-ാം നമ്പർ പരസ്യ പ്രകാരം കേരളാ ഗവൺ 
മെൻറിനെ ആ ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരി 
ക്കയാലും, 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ആവശ്യത്തിന് അതായത് നാഷണൽ ഹൈവേ 47 - ൽ ബ്ലോക്ക് 20 D യുടെ 
രൂപീകരണത്തിന് (75 M. M. B. M. ജോലിയുടെ ആവശ്യത്തിന്) ആവശ്യ 
മുണ്ടന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നാ കേരളാഗവൺമെൻറിനു തോന്നുന്ന 
തിനാലും അതിനുള്ള നോട്ടീസ് അ ത് സംബന്ധിക്കുന്ന എല്ലാപേർക്കും 
ടി ആക്ററ് 3 (1 ) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ 
നൽകിയിരിക്കുന്നു. 

ടി ആക്ററ ° 19 (4) വകുപ്പു പ്രകാരം ഗവൺമെൻറ് സംഗതിയുടെ അടിയ 
ന്തിരാവസ്ഥ പരിഗണിച്ച് ടി . ആക° 5 ° 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ഈ 
ആവശ്യത്തിന് ബാധകമല്ലെന്നും നിർദ്ദേശിക്കുന്നു . 


District : Palghat, 


SCHEDULE 


Taluk : Alathur. 


Serial 
No. 


Survey 
No, 


Village : Mangalam . 

Description 


1 
2 
3 
t 
5 
6 
7 


Garden 
U. D. 
Garden 


2843 
284/ 
2831/15 
283D /16 
283D17 
283D /18 
2030/19 


Extent in 

Hectare 
(Approximate ) 
0.0700 
0.0220 
0.0120 
0. 0270 
0.0150 
0.0061 
0.01 10 


1 


0 D. 
. D. 


Total 


0.163 


By order of the Governor, 

P. SOUMINI, 

Joint Secretary. 
ERRATUM TO THE ERRATUM TO DECLARATION 
No. 43909 |D1|79 |PW. 

Dated Trivandrum 30th November 1979 . 
In the schedule to thc Erratum to the Declaration published in the 
Government No. 1804 /01/74/ PW dated 29-1-1974 in Gazette Extıwordinary 
No. 103 page 1 may be read as corrected below. 

17-1 ജനുവരി മാസം 29 -ാം തീ യ മിയിലെ 108 -ാം ന ബർ അസാധാരണ 
ഗസാറിൽ ഒന്നാം പോക്കിൽ ഗവൺമെൻറ് നമ്പർ 1801/D1/74 /P W dated 


3 


29-1-1974 rengi wulsºw . 0010m103 m (naujom തിരുത്തൽ പരസ്യ 

ത്തോടൊന്നിച്ചുളള വിവരപട്ടികയിലെ വസ്തുവിന്റെ സർവ്വ നമ്പർ കീഴ 
കാണും പ്രകാരം തിരുത്തിവായിക്കേണ്ടതാണ്. 
District : Quilon . 

Taluk : Karunagapally. 
Block No. 42 Karunagapally unit . 
Village : Kulasekharapuram . 

For 
Survey No. 14179/3 . 

Read . 
11479/3 

By order of the Governor, 

P. SOUMINI, 

Joint Secretary. 
Explanatory Note . 
(This does not form part of the notification . But is intended to indicate 
the general purport). 

On further verification it was found that there is discrepancy in the 
survey number of theland. The above notification is to correct the discrepancy 

( 00301 011823n Colondo como J. എന്നാൽ അതിന്റെ പൊതു സ്വഭാ 
വത്തെസൂചിപ്പിച്ചുകൊണ്ട് ളളതാകുന്നു ) 

വീണ്ടും നടത്തിയ പരിശോധനയിൽ ഭൂമിയുടെസർവ്വേ നമ്പരിന്റെ വിവര 
ണത്തിൽ പിശകുളളതായി കാണപ്പെട്ടു മേൽ കാണിച്ചിരിക്കുന്ന വിജ്ഞാപനം 
ഈ പിശകുതിരുത്തുന്നതിനാണ്." 

DECLARATION 
No. 45623/D1/79/PW . 

Dated , Trivandrum , 30th November 1979 . 
Whereas in exercise of the powers conferred by clause (1) of Article 
258 of the Constitution , the President has, in his Notification No. 2/4/63 
Ju :1. II dated 31-5-1963 entrusted the Government of Kerala , with their 
consent, the functions of the Central Government under the Kerala Land 
Acquisition Act, 1961 (Act 21 of 1962) in relation to the acquisition of lands 
for the purpose of the Union in the Kerala State . 

And whereas the Government of Kerala are satisfied after considering 
the report made by the Collector under subsection (2 ) of section 
of the Kerala Land Acquisition Act, 1961 (Act 21 of 1962) , that the 
lands specified in the Schedule below have to be acquired for a public 
purpose ; 

The Government of Kerala hereby declare under Section 6 of the Act 
that the lands specified in the Schedule below and measuring 32 ares 

be the same a little more or less are needed for a public 
purpose , 

construction of Trivandrum -Neyyattinkara 
Byepass Road first stage from Kazhakkuttom to Kovalam and 
under Section 7 of the Act direct the Special Tahsildar, L A.N. H. 
Kazhakkuttom to take order for the acquisition of the lands. 


99 sq.ee to wit for the 


ച . മീററർ 


A plan of the lands is kept in the office ofthe Special Tahsildar, 
L. A. N.H.Kazhakkuttom and may be inspected at any time during 
office hours . 

ഭരണഘടന 258-ാം വകുപ്പ് (I)--ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച രാഷ്ടപതി യുണിയന്റെ ആവശ്യത്തിനായി കേരള 
സംസ്ഥാനത്ത ലുമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് ( 1962 ലെ 21 -ാ . ആക്ററ്) പ്രകാരം 
കേന്ദ്രഗവൺമെൻറിൻ ( പവിത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 
2 /4 /63IJudl. II പരസ്യപ്രകാരം കേരളാ ഗവൺമെന്റിനെ ആ ഗവൺ 
മെൻറിൻറെ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കയാലും; 

1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് 1962 - ലെ 21 -ാ . ആക്ററ് 5 -ാം 
വകുപ്പ് ( 2 )-9. ഉപവകുപ്പു പ്രകാരം കളക്ററർ സമർപ്പിച്ച റിപ്പോർട്ട് 
പരിഗണിച്ചതിൽ താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള 
മി ഒരു 

പൊതുക്കാര്യത്തിന വിലയ്ക്കെടുക്കേണ്ടതാണെന്ന് കേരളാ 
ഗവൺമെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 
കേരള ഗവൺമെൻറ്, താഴ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 32 ആർ 99 

വിസ്തീർണ്ണമുളളതുമായ ഭൂമി, അത് അ ത് തന്നെയോ അതിൽ 
അൽപ്പം കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് തിരുവനന്തപുരം- നെയ്യാറ്റിൻകര ബൈപാസ 
റോഡു നിർമ്മിക്കുന്നതിന് ആദ്യത്തെ ഭാഗം കഴക്കൂട്ടം മുതൽ കോവളം 
വരെയുളളതിന് ആവശ്യമുണ്ടെന്ന് ആ ക ം ം ം 6-9 വകു പ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം കഴക്കൂട്ടം നാഷണൽ 

ഹൈ സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

സ്ഥലത്തിൻറ പ്ലാൻ കഴക്കൂട്ടം നാഷണൽ ഹൈവെ പൊന്നുംവില 
സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ!ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 
District - Trivandrum . 

Taluk - Trivandrum . 

Village - Kazhakkuttom -Menamkulam . 
l.No. Sub -Division Description 

Extent in 
No. 

Ares. Sq.m. 
( Kazhakuttom portion ) 
825 2 Wet 

01.97 
2 

825 3 

07.00 
825 4. 

02.37 
4 

825 5 

08,50 
5 

825 8 

06.68 
825 9 

02.22 
825 12 

04.25 
Total Ektent 

- 32.99 
By order of the Governor, 

P. SOUMINI, 
Joint Secretary . 


Survey No. 


1 


3 


15 


3 


3 


33 


5 


as 


CANCELLATION NOTIFICATION 
No. 48382/D1/79 /PW 

Dated , Trivandrum , 1st December 1979. 
The Declaration under Sec 6 of the K. L. A. Act 1961 (Act 21 of 
1962) approved hy the Government of Kerala 

per 

Jetter 
No. 36094D1/ 79 /PW dated 26-9-1979 and published at pages 7, 8 and 9 of 
Extraordinary Kerala Gazette No. 706 dated 29-9-1979 ia respect of the 
lands comprised in the following Sy. No. is hereby cancelled . 

1961-9 Cang NU LEJO0522 ° 899 dºs (1962-6e 21-5. marºs ") 6-3 . 
walum moly" 29-9-1979-re 706-0 . Mmuo Cana Brown UM0073 
7, 8, 9,101 CnJ21991ơ 26-9-1979 - ey 36094 /D1/79/PW MIMO 
( പസിദ്ധപ്പെടുത്തിയ ഡിക്ലറേഷനിൽനിന്നും അടിയിൽ വിവരിക്കുന്ന സർവ്വ 
mmd0B 35851010109 / m ) . 

SCHEDULE 
District : Trichur 

Taluk : Mukuadapuram 

Village - Perambra. 
Serial Survey Description 

Extent 
NA. No. 

in hectare 
6 370 /4-10 

0.0003 


Dry 


By order of the Governor, 

P. SOUMINI 

Joint Secretary 
Explanatory Note 
The Survey No. 370 /4-10 is Subdivided from Sy . No. 370/4 of 
Perambra Village. This Sub Division is actually situated outside the 
aligament of Chalakudy Byepass The extent of this Sub Division is only 
0.0003 Hectare . Hence this Sub Divisio : (370 /4-10 ) is mistakely included 
ia the D. D. on the presumption that this sub division is included in the 
alignment. Hence this cancellation . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1979. 


3214440 / V . 


